36 


( 6 ) 


നമ്പർ സി2-2632 / 2021 . 


2021 ഏപ്രിൽ 29 . 


കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ വെളിയന്നൂർ 
വില്ലേജിൽ താമരക്കാട് കരയിൽ കോതചിറപുത്തൻപുരയിൽ 
വീട്ടിൽ സുധാകരൻ , കെ . പി . എന്നയാൾ 8-2-2021 - ൽ മരണ 
മടഞ്ഞിട്ടുള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്ക പ്പെട്ട 
അപേക്ഷ യിൽ വെളിയന്നൂർ വില്ലേജാഫീ സർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് താഴെപ്പറയുന്ന 
അവകാശികളുള്ളതായി കാണുന്നു . 


( 8 ) 
നമ്പർ സി2-2631 / 2021 . 

2021 ഏപ്രിൽ 19 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ വള്ളിച്ചിറ 
വില്ലേജിൽ വള്ളിച്ചിറ കര യിൽ വട്ടത്തൊട്ടിയിൽ വീട്ടിൽ 
എസ് . ഗോപാലകൃഷ്ണൻ നായർ എന്നയാൾ 18-6-2020 - ൽ 
മര ണ മ ട ഞ്ഞിട്ടുള്ള താ ണ് . വിവിധ 

ആ വ ശ്യ ങ്ങ ൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ വള്ളിച്ചിറ വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് 
താഴെപ്പറയുന്ന അവകാശികളുള്ളതായി കാണുന്നു . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


68 


കെ . എൻ . വിജയമ്മ 
അരുൺ , ജി . 
ആര്യ കൃഷ്ണ 


ഭാര്യ 
മകൻ 


2 


36 


1 


ഭാര്യ 


48 


3 


മകൾ 


34 


2 


മിനി സുധാകരൻ 
സുനീഷ് സുധാകരൻ 
സഞ്ചന , കെ . എസ് . 


മകൻ 


21 


3 


മകൾ 


16 


ആയ തി നാൽ ടി ആവ ശ്യ ത്തി ലേക്കുള്ള പരേ തന്റെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണ് 
എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽ 
മാർഗ്ഗ വും ലഭി ക്കുന്ന ആ ക്ഷേ പ ങ്ങ ളും 

പരാ തി ക ളും 
സ്വീകരിക്കുന്നതല്ല . 


ആയ തി നാൽ ടി ആ വ ശ്യ ത്തി ലേക്കുള്ള പരേ തന്റെ 
നിയ മാ നു സത അ വ കാ ശികൾ മേൽ വിവരിച്ച് 3 പേർ 
മാത്ര മാണ് എന്ന് കാണിച്ച് ഒരു അ ന ന്ത രാവ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമോ പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് 
രേഖാമൂലം അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് ശേഷവും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
മീനച്ചിൽ . 

തഹശീൽദാർ . 


Changanassery Taluk 


( 7 ) 


പരസ്യം 


നമ്പർ സി2-2495 / 2021 . 


2021 ഏപ്രിൽ 16 . 


( 1 ) 


നമ്പർ സി2-1853 / 2021 . 


ജില്ല യിൽ 


താ ലൂ ക്കിൽ 


2021 ഏപ്രിൽ 26 . 


കോട്ടയം 

മീന ച്ചിൽ 
വെള്ളിലാപ്പിള്ളി വില്ലേജിൽ രാമപുരം കരയിൽ കൊല്ലപ്പിള്ളിൽ 
വീട്ടിൽ ശശി , കെ . എൻ . എന്ന യാൾ 2 -7-2020 - ൽ മര ണ 
മടഞ്ഞിട്ടുള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്ക പ്പെട്ട 
അപേക്ഷയിൽ വെള്ളിലാപ്പിള്ളി വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് താഴെപ്പറയുന്ന 
അവകാശികളുള്ളതായി കാണുന്നു . 


അന്വഷണം 


ചങ്ങ നാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
ചെമ്പില കത്ത് വീട്ടിൽ സത്യ രാജ് , സി . ആർ . അവകാശ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച് അ പ ക്ഷ യിൻ മേൽ 
ചങ്ങ നാ ശ്ശേരി വില്ലേജാഫീ സർ മുഖേന 
നടത്തിയതിൽ അപേക്ഷക 

കന്റെ പിതാവ് സി . എൻ . രാമൻകുട്ടി 
15 - 3 - 2 0 2 0 - ൽ മര ണ മ ട ഞഞ്ഞിട്ടു ള്ള താ ണ് . പര തന്റെ 
മാതാ പി താ ക്കൾ ജീവിച്ചി രി പ്പി ല്ല . 
സി . എൻ . രാമൻകുട്ടിയുടെ അവകാശികളായി താഴെ പേര് 
പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


പ ര ത നാ യ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


65 


1 


64 


2 


പുഷ്പവല്ലി 
പ്രമോദ് , കെ . എസ് . 
പ്രശാന്ത് , കെ . എസ് . 


മകൻ 


40 


2 


37 


3 


37 


3 


3 


35 


ആയ തി നാൽ ടി ആവ ശ്യ ത്തി ലേക്കുള്ള പര തന്റെ 
നിയ മാ നു സൃത അവകാശികൾ മേൽ വിവരിച്ച 3 പേർ 
മാത്രമാണ് എന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതിയോ ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാ മൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് ശേഷവും തപാൽ 
മാർഗ്ഗ വും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങ ളും പരാ തി കളും 
സ്വീകരിക്കുന്നതല്ല . 


ആനന്ദവല്ലി , കെ . എൽ . ഭാര്യ 
സത്യരാജ് , സി . ആർ . മകൻ 

സത്യലക്ഷ്മി , സി . ആർ . മകൾ 
ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
ചെമ്പിലകത്ത് വീട്ടിൽ പരേതനായ സി . എൻ . രാമൻകുട്ടി 
എന്നയാളുടെ നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ 
മാത്രമാണുള്ളതെന്ന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ പ്പെ ടുത്തി 30 
ദിവസത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


250 


37 


( 2 ) 


( 4 ) 


നമ്പർ സി2-2463 / 2021 . 


2021 ഏപ്രിൽ 22 . 


നമ്പർ സി2-2968 / 2021 . 


2021 ഏപ്രിൽ 15 . 


അവകാ ശ 


ചങ്ങ നാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
നികം 

ഹൗസിൽ കാഞ്ചൻ സുഭാഷ് 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചങ്ങനാശ്ശേരി 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
അപേക്ഷകയുടെ ഭർത്താവ് സുഭാഷ് ഗോവിന്ദ് 29-7-2017 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതനായ സുഭാഷ് ഗോവിന്ദിന്റെ 
അവകാശികളായി താഴെ പേര് പറയുന്നവർ മാത്രമാണുള്ളതെന്ന് 
അറിയുന്നു . 


ചങ്ങ നാ ശ്ശേരി താ ലൂ ക്കിൽ കുറിച്ചി വില്ലേ ജിൽ 
എസ് . പുരം പി . ഒ . , അരുൺ നിവാസ് വീട്ടിൽ അരുൺ , പി . ഡി . 
അജിത്ത് , പി . ഡി . എന്നിവർ അവകാശ സർട്ടിഫിക്കറ്റിനായി 
സമർപ്പിച്ച അപേക്ഷ യിൻമേൽ കുറിച്ചി വില്ലേജാഫീ സർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ അപേക്ഷകരുടെ പിതാവ് 
പി . കെ . ദയാനന്ദൻ 10-12-2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
പരേ തന്റെ മാതാ പിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
അവകാശികളായി താഴെ പേര് പറ യുന്നവർ മാത്രമാണ് 
ഉള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


51 


1 


മകൻ 


38 


2 


32 


അരുൺ , പി . ഡി . 
അജിത്ത് , പി . ഡി . 


2 


33 


3 3 


3 


30 


33 


4 


19 


ക . 


കാഞ്ചൻ സുഭാഷ് 

ഭാര്യ 
സുപ്രിയ സുഭാഷ് 

മകൾ 
പ്രിയങ്ക സുഭാഷ് 
അമർനാഥ് സുഭാഷ് 

മകൻ 
ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
നികം ഹൗസിൽ പരേ ത നായ സുഭാഷ് ഗോവി ന്ദിന്റെ 
നിയ മ പ ര മാ യ അവകാശികളായി മേൽപ്പറഞ്ഞ വർ 
മാത്രമാണുള്ളതെന്ന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേ രള ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കുന്ന ആക്ഷേ പങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


ചങ്ങ നാ ശ്ശേ രി താലൂ ക്കിൽ കുറിച്ചി വില്ലേ ജിൽ 
എസ് . പുരം പി . ഒ . , അരുൺ നിവാസ് വീട്ടിൽ പരേതനായ 
പി . ദയാ ന ന്ദൻ എന്ന യാ ളു ടെ 

നിയ മ പ ര മാ യ 
അവകാശികളായി മേൽപ്പറഞ്ഞവർ മാത്രമാണുള്ളതെന്ന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തിനകം 
ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗ മോ ലഭി ക്കുന്ന 

ആ ക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 5 ) 


( 3 ) 


നമ്പർ സി2-2996 / 2021 . 


2021 ഏപ്രിൽ 26 . 


നമ്പർ സി2-2940 / 2021 . 


2021 ഏപ്രിൽ 22 . 


അവകാ ശ 


അ ന്വഷണം 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
അശ്വതി വീട്ടിൽ മഞ്ജു രഘു അവകാശ സർട്ടിഫിക്കറ്റിനായി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചങ്ങനാശ്ശേരി വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നട ത്തി യ തിൽ അപേക്ഷകയുടെ 
ഭർത്താവ് വി . ജി . രഘു 20-2-2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
പരേ തന്റെ മാതാ പി താ ക്കൾ ജീവിച്ചിരിപ്പില്ല . പരേ തന്റെ 
അവകാശികളായി താഴെ പേര് പറ യു ന്നവർ മാത്രമാണ് 
ഉള്ളതെന്നറിയുന്നു . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
മുണ്ട് ക ത്തിൽ വീട്ടിൽ ടീ സാ കു ഞ്ച റിയ 
സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച് 

അപേ ക്ഷ യിൻ മേൽ 
ചങ്ങ നാ ശ്ശേ രി വില്ലേജാഫീ സർ മുഖേന 
നടത്തിയതിൽ അപേക്ഷകയുടെ ഭർത്താവ് കുഞ്ചെറിയ വർഗ്ഗീസ് 
14- 3 -2 0 2 0 - ൽ മര ണ മ ട ഞഞ്ഞിട്ടു ള്ള താ ണ് . പരേ തന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അവകാശികളായി 
താഴെ പേര് പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പേര് 


വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


58 


1 


മഞ്ജു രഘു 


ഭാര്യ 


47 


2 


ട്രീസാ കുഞ്ചെറിയ 
സാവിയോ കുഞ്ചെറിയ 
സിൽവി കുഞ്ചെറിയ 


മകൻ 


36 


2 


ദേവു , എ . ആർ . 


മകൾ 


24 


3 


മകൾ 


33 


3 


ദേവിക , എ . ആർ . 


21 


33 


അവ കാ ശ 


ചങ്ങ നാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
അശ്വതി വീട്ടിൽ പരേതനായ വി . ജി . രഘുവിന് നിയമപരമായ 
അവകാശികളായി മേൽപ്പറഞ്ഞവർ മാത്രമാണുള്ളതെന്ന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവ സ ത്തിനകം 
ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
മുണ്ടകത്തിൽ വീട്ടിൽ പരേതനായ കുഞ്ചെറിയ വർഗ്ഗീസിന് 
നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ മാത്രമാണ് 
ഉള്ളതെന്ന് 

സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


Gaz . No. 28 / 2021 / DTP / ( CLR - Supplement ) . 


251 


38 


IDUKKI DISTRICT 


Devikulam Taluk 


പരസ്യം 


( 6 ) 
നമ്പർ സി2-2997 / 2021 . 

2021 ഏപ്രിൽ 26 . 
ചങ്ങ നാ ശ്ശേരി താ ലൂ ക്കിൽ മാട പള്ളി വില്ലേ ജിൽ 
കുറുമ്പനാടം പി . ഒ . , ഇല്ലിമൂട്ടിൽ വീട്ടിൽ പി . സി . ജോസഫ് 
അവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
മാട പള്ളി വില്ലേജാഫീ സർ 

മുഖ ന 

അന്വഷണം 
നട ത്തിയ തിൽ അപേക്ഷകന്റെ ഭാര്യ റോസമ്മ ജോസഫ് 
3-2 - 2 0 21 - ൽ മ ര ണ മ ട ഞ്ഞി ട്ടു ള്ള താ ണ് . 

ജോസഫിന്റെ അ വ കാ ശിക ളായി താഴെ പേര് 
പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


നമ്പർ ജി3-1690 / 2021 . 


2021 മാർച്ച് 3 . 


മന്നാ ങ്കണ്ടം 


പ ര ത യ  ാ യ 


റാ സമ്മ 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


ദേവികുളം താലൂക്കിൽ 

വില്ലേജിൽ 
പ്ലാങ്ക 
ാങ്ക ണ്ട ത്തിൽ വീട് , ദേവി യാർ കോള നി , മന്നാ ങ്ക ണ്ടം , 
വാളറ പി . ഒ . , സേവ്യർ , പി . പി . എന്ന യാൾ 3-12-2020 , 
10.30 p . m . -നും 4-12-2020 , 7 a . m . -നും ഇടയിൽ മരണ 
പ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ മരണാനന്തര ആനുകൂല്യങ്ങൾ 
ലഭിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കു ന്ന തി നായി ഭാര്യ സീന ജോർജ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണ വും അവകാശ വിചാരണയും 
നടത്തിയതിൽ പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


1 


പി . സി . ജോസഫ് 


ഭർത്താവ് 


66 


2 


ബിനു തോമസ് ജോസഫ് 


മകൻ 


38 


3 


ബോബി ജോസഫ് 


35 


3 3 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


ചങ്ങ നാ ശ്ശേരി താലൂക്കിൽ മാട പ്പള്ളി വില്ലേ ജിൽ 
ഇല്ലി മൂട്ടിൽ വീട്ടിൽ പരേത യായ റോസമ്മ ജോസഫിന്റെ 
നിയമപരമായ അവകാശികളായി മേൽപ്പറഞ്ഞവർ മാത്രമാണ് 
ഉള്ളതെന്ന് അ വ കാശ സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കുന്ന ആ ക്ഷേ പങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


1 


39 


2 


11 


3 


9 


( 7 ) 


സീന ജോർജ് 

ഭാര്യ 
ഇവ മരിയ സേവ്യർ 

മകൾ 
ഇയോൺ സേവ്യർ 

മകൻ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു അനന്തരാ 
വ കാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
30 ദിവ സ ത്തി നകം ദേവികുളം തഹശീൽദാരെ നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ സി2-3141 / 2021 . 


2021 ഏപ്രിൽ 23 . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ തൃക്കൊടിത്താനം വില്ലേജിൽ 
ഐ . ഇ . നഗർ പി . ഒ . , പാറയ്ക്കൽ വീട്ടിൽ ലിസമ്മ ജോസഫ് 
അവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
തൃക്കൊടിത്താനം വില്ലേജാഫീ സർ മുഖേന അന്വേഷണം 
നടത്തിയതിൽ അപേക്ഷകയുടെ ഭർത്താവ് പി . ജെ . ജോസഫ് 
21-4-2 0 14 - ൽ മ ര ണ മ ട ഞഞ്ഞിട്ടു ള്ള താ ണ് . പരേ തന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അവകാശികളായി 
താഴെ പേര് പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


താലൂക്കാഫീസ് , 
ദേവികുളം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Thodupuzha Taluk 


1 


ലിസമ്മ ജോസഫ് 


ഭാര്യ 


66 


പരസ്യം 


2 


ജൂലി ജോസഫ് 


മകൾ 


42 


( 1 ) 


3 


ജോഫി ജോസഫ് 


മകൻ 


41 


നമ്പർ എഫ് 7-4642 / 2021 . 


2021 ഏപ്രിൽ 23 . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ തൃക്കൊടിത്താനം വില്ലേജിൽ 
പാറ യ്ക്കൽ വീട്ടിൽ പരേതനായ പി . ജെ . ജോസ് ഫിന്റെ 
നിയ മ പ ര മാ യ അ വകാശികളായി മേൽപ്പറഞ്ഞ വർ 
മാത്രമാണുള്ളതെന്ന് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ചങ്ങനാശ്ശേരി . 

തഹശീൽദാർ . 


തൊടു പുഴ താ ലൂ ക്കിൽ കരി ങ്കുന്നം വില്ലേ ജിൽ 
പുളിയനാൽ വീട്ടിൽ രാജു ചാക്കോ എന്നയാൾ 10-8-2020 -ാം 
തീയതിയിലും , ഭാര്യ ടിയിൽ അമല രാജു എന്നവർ 14-6-2018 -ാം 
തീയതിയിലും മരിച്ചു പോ യ തി നാൽ പരേ തരുടെ മകൻ 
എബിൻ രാജു സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി രാജു ചാക്കോ എന്നയാൾ 
10 -8 -2020 -ാം തീയതിയിലും , ഭാര്യ ടിയിൽ അമല രാജു 
എന്ന വർ 14-6 -2018 -ാം തീയതിയിലും മരിച്ചതായും താഴെ 
പറയു ന്ന വർ മാത്രമാണ് പരേതരുടെ അവകാശികളെന്നും 
അറിവായിരിക്കുന്നു . 


252 


Salim A 


Digitally signed by Salim A 
Date : 2021.08.26 10:38:12 
+ 05'30 ' 


